Reg . No. രജി. നമ്പർ 
KL / TV ( N )/12/ 2006- 2008 ക 


Government of Kerala 
കേരള സർക്കാർ 

2007 


4 


KERALA 


പnt or k 


ക 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LII 


No . 


Thiruvananthapuram , Tuesday 

തിരുവനന്തപുരം, ചൊവ്വ 


21st August 2007 
- 2007 ആഗസ്റ്റ്21 
30th Sravana 1929 
1929 ശ്രാവണം 30 


വാല്യം 52 


നമ്പർ 


Private Advertisements and Miscellaneous Notifications 


വിവരങ്ങൾ 


കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 


- വിജ്ഞാപനം 


നമ്പർ PRI- 412/ 2007. 

2007 ജൂ ലൈ 23. 
- തൃശ്ശൂർ ജില്ലയിലെ വിദ്യുച്ഛക്തി പ്രസരണ വിതരണ 
മേഖല മെച്ചപ്പെടു ത്തു ക , പസ്രണ വിതരണ നഷ്ടം 
കുറയ്ക്കുക, ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട വോൾട്ടേജ് ലഭ്യമാ 
ക്കുക എന്നിവ ലക്ഷ്യമാക്കി പുതിയ ട്രാൻസ്മിഷൻ ലൈനുകൾ, 
സബ്സ്റ്റേഷനുകൾ നിർമ്മിക്കു ന്ന തിന് കേരള സംസ്ഥാന 
വിദ്യു ച്ഛക്തി ബോർ ഡ് ( ഇനിമുതൽ ബോർഡ് എന്ന് 
വിളിക്കുന്നു ) താഴെപ്പറയുന്ന സ്കീമിന് അനുമതി നൽകിയിരിക്കുന്നു. 


സ്കീമിന്റെ പേര് 
- ഇൻഡിഗ്രറ്റഡ് സിസ്റ്റം ഇംപൂവ്മെന്റ് തൃശ്ശൂർ ജില്ല 
എന്നായിരിക്കും. 


പ്രസരണ വിതരണ ലൈനുകൾ. 
| 1. 33 കെ . വി . ലൈൻ - 10 കി . മീ . 
-- 2. 11 കെ . വി . ലൈൻ - 10 കി . മീ . 
കമ്മീഷനിംഗ് 

ഈ സ്കീം 12 / 2007 - ൽ കമ്മീഷൻ ചെയ്യുന്നതാണ്. 
അടങ്കൽ തുക 

ഈ സ്കീമിന് 1998- ലെ വിലനിലവാരത്തിൽ 375 ലക്ഷം 
രൂപ ചെലവു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു . 
ആനുകൂല്യങ്ങൾ 

- ഈ പ്രസരണ വിതരണ സംവിധാനം കമ്മീഷൻ ചെയ്യു 
ന്നതോടുകൂടി തൃശ്ശൂർ ജില്ലയിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് 
ഗണ്യമായ ആശ്വാസം നൽകുന്നതിനു പുറമെ കൃഷിക്കും 
വ്യവസായത്തിനും ഗുണകരവുമായിരിക്കും. അനുമതി ലഭിച്ച 
മേൽപ്പറഞ്ഞ സ്കീം നടപ്പിലാക്കുന്നതിന് ഇലക്ട്രിസിറ്റി ആക്ട് 
2003- ന്റെ 67, 164 എന്നീ വകുപ്പുകൾ പ്രകാരം ഇലക്ട്രിസിറ്റി 

ബോർഡിൽ നിക്ഷിപ്തമായ എല്ലാ അധികാരങ്ങളും ഉപയോഗി 
ക്കുന്നതാണ്. മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ വിദ്യുച്ഛക്തി പ്രസര 
ണത്തിനും വിതരണത്തിനും വേണ്ടി വയറുകൾ, പോസ്റ്റുകൾ, 
വാൾബാക്കറ്റുകൾ, സ്റ്റേകൾ, ഉപകരണങ്ങൾ, സാമഗ്രികൾ 
എന്നിവ വയ്ക്കുന്നതിനും അഥവാ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ 
ഏകോപിപ്പിക്കുന്നതിനാവശ്യമായ ടെലിഗ്രാഫിക് അല്ലെങ്കിൽ 
ടെലിഫോണിക് സംപ്രഷണത്തിനും ഇന്ത്യൻ ഇലക്ട്രിസിറ്റി 
ആക്ട് 2003 - ലെ 67 -ാം വകുപ്പനുസരിച്ചുള്ള അധികാരങ്ങളും 
ഇലക്ട്രിസിറ്റി ആക്ട് 2003 - ലെ 164 -ാം വകുപ്പനുസരിച്ച് 
ടെലഗാഫ് അതോറിറ്റിക്കുള്ള എല്ലാ അ ധി കാ ര ങ്ങളും 
ഇലക്ട്രിസിറ്റി ബോർഡിന് ഉണ്ടായിരിക്കും. 

മേൽപ്പറഞ്ഞ സ്കീം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുക 
വഴി ഇതിനാൽ വിജ്ഞാപനം നടത്തിക്കൊള്ളുന്നു . 


സ്ഥാനം 

- തൃശ്ശൂർ ജില്ലയിൽ അന്നമനട സബ്സ്റ്റേഷ നോട നു 
ബന്ധിച്ച് 33 / 11 കെ . വി . ലൈനുകൾ താഴെപ്പറയുംവിധം 
തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലെ വിവിധ ഗ്രാമങ്ങളിൽക്കൂടി 
കടന്നുപോകുന്നതായിരിക്കും. 
ക്രമ ലൈനിന്റെ ജില്ല താലൂക്ക് വി ല്ല ജ് 
നമ്പർ പേര് 
- 1 

കുറുമശ്ശേരി- തൃശ്ശൂർ മുകുന്ദപുരം ആലത്തൂര് 
അന്നമനട എറണാകുളം ആലുവ കാക്കുളശ്ശേരി 

കുന്നുകര 
പാറക്കടവ് 


ട്രാൻസ്മിഷൻ നോർത്ത് 
കെ .എസ്. ഇ . ബോർഡ്, 
കോഴിക്കോട്- 673 011. 


(ഒപ്പ്) 
ചീഫ് എഞ്ചിനീയർ. 


